Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


28th May 2013 
2013 മേയ് 28 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 
( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 


( 1) 


നമ്പർ ജെ - 7703 / 2012 . 

2013 ഏപ്രിൽ 29. 
വിഷയം: - എം . എൽ. ആർ. ആക്ട് തിരൂർ താലൂക്ക്, 

പരിയാരപുരം വില്ലേജ്, റി . സ . 105/ 2 - ൽപെട്ട 32 

സെന്റ് നി . കെ . ഭൂമി പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നത് 

സംബന്ധിച്ച്. 
സൂചന: - - 1. ശ്രീ . കീഴേപ്പാട്ട് സേതുമാധവൻ എന്നയാളുടെ 

അപേക്ഷ . 
- 2 , തിരൂ ർ അ ഡീ ഷ ണൽ തഹ ശീൽ ദാരുടെ 

5- 9- 2012 - ലെ ബി6 - 1384 /11 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, പരി യാ പുരം വില്ലേജ്, റി . സി. 
105/ 2 - ൽപ്പെട്ട 32 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ട യ ഭൂ മിയായി രജിസ്റ്റർ ചെയ്യുന്ന തി ന് 
അനുമതിക്കായി ശ്രീ . കീഴേപ്പാട്ട് സേതുമാധവൻ സൂചന 
1 പ്രകാരം സമർപ്പിച്ച അപേക്ഷയിന്മേൽ തിരൂർ തഹശീൽദാർ 
അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

- താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1046 / 73 നമ്പർ 
ഭാഗ പ താ ധാ ര പ കാരം അ പ ക്ഷ കനാ യ കീഴേപ്പാട്ട് 

സേതുമാധവൻ മുതൽ പേർക്ക് പരിയാപുരം വില്ലേജ്, റി . സ . 
105 / 2 - ൽപ്പെട്ട 32 സെന്റ് സി. കെ . ഭൂമിയുണ്ടെന്നും ഇതിൽ 08 


സെന്റ് കുളമാണെന്നും ടി ഭൂമി വില്ലേജിലെ റി . സർവ്വ 
റിക്കാർഡുകൾ പ്രകാരം സർക്കാർ നി . കെ . എന്ന് തെറ്റായി 
ചേർത്തിരുന്നത് 31 - 5 - 2010 - ലെ എം . എസ്. 200 / 10 റവന്യൂ 
എന്ന സർക്കാർ ഉത്തരവിന്റെയും 24 - 4 - 2012 - ലെ ജില്ലാ കളക്ട 
റുടെ ജെ1- 408 / 12 നമ്പർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാന 
ത്തിൽ തിരുത്തി നി . കെ . എന്നാക്കി മാറ്റം വരുത്തിയിട്ടുണ്ട 
ന്നും , അപേക്ഷക്കടിസ്ഥാനമായ ഭൂമി അപേക്ഷകനും മറ്റും 
കൂട്ടായി പൂർവ്വിക കൈവശം വെച്ചുവരുന്നതാണെന്നും, ടി ഭൂമി 
പഞ്ചാ യ ത്തിൽ നിക്ഷിപ് ത മാ യ ത ല്ലെ ന്നും , റവന 
പുറമ്പോക്കിലോ, നിക്ഷിപ്ത വന ഭൂമിയിലോ ഉൾപ്പെട്ടിട്ടില്ല. 
യെന്നും അപേക്ഷ പരി ഗ ണി ക്കാ വു ന്ന താ ണെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
ടി ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന അസ്സൽആധാരങ്ങൾ, 
മറ്റുരേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ നോട്ടീസ് 
നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 4 - 10 - 2012 - ന് അപേക്ഷകൻ 
ഹാജരായി സ്റ്റേറ്റ്മെന്റ് ബോധിപ്പിച്ചു . അപേക്ഷയ്ക്കാസ്പദമായ 
ഭൂമി താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1490 / 73 നമ്പർ 
ഭാഗ പ്രതാ ധാ ര ത്തിലെ 12 , 13 ന മ്പർ പട്ടിക പ്രകാരം 
അപേക്ഷകന്റെ പിതാവായ ബാലകൃഷ്ണൻ നായർക്ക് അവകാ 


മുഹ മ്മദ് കുട്ടി വാങ്ങി യിട്ടു ള്ള താ ണ ന്നും , ടി ഭൂമി 
പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലെന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ശപ്പെട്ടിരുന്നതും ടിയാന്റെ മരണശേഷം അനന്തരാവകാശികൾക്ക് 
ലഭിച്ചിട്ടുള്ളതുമാണ്. ഭാഗപതാധാരത്തിൽ കാണിച്ചിട്ടുള്ള 
സർവെ നമ്പർ 231/ 8 എ4 എന്നത് ശരിയല്ലെന്നും, ശരിയായ 
റി . സ . 231/ 1 ആണെന്നും വില്ലേ ജാ ഫീ സർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

- ആയതിന്റെ അടിസ്ഥാനത്തിൽ 21 - 12 - 2012 - ന് സ്ഥല 
പ രി ശോ ധ ന നടത്തി. പരി ശോ ധ ന യിൽ അപേക്ഷ ക്ക് 
ആസ്പദമായ പരിയാപുരം റി . സ . 105 / 2 - ൽപ്പെട്ട ( പഴയ 
റി . സ . 231 / 1) 32 സെന്റ് സി . കെ . ഭൂമിയിലുള്ള കുളം 
ഇപ്പോൾ 8 സെന്റ് കുളമായും ബാക്കി ഭാഗം തെങ്ങും കവു 
ങ്ങുമുള്ള തോട്ട ഭൂമിയായും കാണപ്പെട്ടു അപേക്ഷകരുടെ 
സ്വകാര്യ ആവശ്യത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ടി കുളം 
ഇപ്പോഴുള്ള നില യിൽ സംര ക്ഷി ക്കാ മെന്ന് കാണിച്ച് 
തയ്യാറാക്കിയ സത്യവാങ്മൂലം അപേക്ഷകൻ ഹാജരാക്കിയിട്ടുണ്ട്. 

-- സ്ഥലപരിശോധനയുടേയും തിരൂർ താഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെ യും അടി സ്ഥാ ന ത്തിൽ തിരൂർ താലൂക്ക്, 
പരി യാ പുരം വില്ലേജ്, റി . സ . 105 / 2 - ൽപ്പെട്ട 32 സെന്റ് 
നി . കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമി 
യാക്കി മാറ്റി രജി സ്റ്റർ ചെയ്തു നൽകു ന്ന തി നെ തിരെ 
ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 5- 2 - 2013 - ലെ 
6 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം- 2, പേജ് 1051) താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, കൃഷി 
ഭ വൻ നോട്ടീസ് ബോർഡു ക ളിലും വഹ സ്ഥ ലത്തും 
പര സ്യ പ്പെടു ത്തിയെ ങ്കിലും ആരും തന്നെ ആക്ഷേ പമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, പരിയാപുരം 
വില്ലേജ്, റി . സ . 105 / 2 - ൽപ്പെട്ട 32 സെന്റ് സി . കെ . ഭൂമി, 
അപേക്ഷകനായ സേതുമാധവൻ s/ o രുഗ്മണി അമ്മ, പടിക്കൽ 
കീഴേപ്പാട്ട്, ഒഴൂർ വില്ലേജ് മുതൽ പേരുടെ പേരിൽ എം . എൽ. 
ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകിക്കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂ നികുതി ഈടാക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് 
നൽകുകയും 13 - 7 - 2012 - ന് ടിയാൻ ഹാജരാവുകയും ചെയ്തു . 
തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
രേഖാമൂലം കൈവശം വെച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . 
കൂടാതെ 18 - 12 - 2012 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
അപേക്ഷാ ഭൂമിയിൽ 20 വർഷത്തിലധികം പ്രായമുള്ള തെങ്ങ്, 
കവുങ്ങ് എന്നിവയും വാഴകൃ ഷിയും ഉള്ളതായും വില്ലേജ് 
റിക്കാർഡുകൾ പ്രകാരം റീ. സ . 260 /2 - ൽപ്പെട്ട 14 സെന്റ് ഭൂമി 

- നി . കെ കുളമാണെങ്കിലും അപേക്ഷകന്റെ കൈവശത്തിൽ 
ഉൾപ്പെടുന്നത് 11 സെന്റ് ഭൂമിയാണെന്നും ടി ഭൂമിയിൽ ഇപ്പോൾ 
കുളം നിലവിലില്ലായെന്നും സ്ഥലപരിശോധനയിൽ വ്യക്തമാവു 
കയുണ്ടായി. 

-- സ്ഥലപരിശോധനയുടേയും, തിരൂരങ്ങാടി തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് നെടുവ 
വില്ലേജ് റി . സ . 260 / 2 - ൽപ്പെട്ട 11 സെന്റ് സി . കെ . ഭൂമി, 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകു 
ന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
5 - 2 -2013 - ലെ 6 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് നമ്പർ 1051) 
താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, 
കൃഷിഭ വൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും 
പര സ്യ പ്പെ ടു ത്തിയെ ങ്കിലും ആരുംതന്നെ ഇതേവരെ 
ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
നെടുവ് വില്ലേജ് റീ . സ . 260 / 2 - ൽപ്പെട്ട 11 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷ ക നായ ശ്രീ . മൻസൂർ s/ o മുഹ മ്മദ്കുട്ടി, 
ഇല്ലിക്കൽ വെളുത്തേടത്ത്, പി . ഒ . ഉള്ളണം, പാലത്തിങ്ങൽ 
എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതി നാൽ 
ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർ ഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( 2) 
നമ്പർ ജെ - 4584 / 2012. 

2013 ഏപ്രിൽ 20. 
വിഷയം: - എം . എൽ. ആർ. ആക്ട് തിരൂരങ്ങാടി താലൂക്ക്, 

നെടുവ് വില്ലേജ് റീ . സ . 260 / 2 - ൽപെട്ട 11 സെന്റ് 
നി. കെ . ഭൂമി- പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത് 
അനുമതി നൽകി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ശ്രീ . മൻസൂർ s/ o മുഹമ്മദ്കുട്ടി, ഇല്ലിക്കൽ 

വെളുത്തേടത്ത് എന്നവരുടെ അപേക്ഷ . 
| (2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

3-5 -2012 - ലെ ജി2 -2145 / 11 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, റി . സ . 260/ 2 - ൽ 
പെട്ട 11 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
ക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി 
അപേക്ഷയിന്മേൽ തിരൂരങ്ങാടി തഹശീൽദാർ സൂചന ( 2 ) 
പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷ ക്കാ സ് പദ മായ ഭൂമി പര പ്പ ന ങ്ങാടി സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 375 / 93 നമ്പർ ആധാ ര പ്രകാരം 
ഇല്ലിക്കൽ മൻസൂ റിന് വേണ്ടി രക്ഷിതാവെന്ന നിലയ്ക്ക്, 


നമ്പർ ജെ . 5155 / 2008. 

2013 ഏപ്രിൽ 3. 
വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക് 

തേഞ്ഞിപ്പലം വില്ലേജ് റീ സ . 66 /1- ൽ ( പഴയ റീ . 
സ . 230 / 3 ) - ൽപ്പെട്ട 20.5 സെന്റ് സി . കെ . ഭൂമി 
പട്ടയ ഭൂമി യായി രജിസ്റ്റർ ചെയ്യു ന്ന ത് - 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്നത്- 

സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . ചെമ്പകശ്ശേരി അബ്ദുറഹിമാൻഹാജി s/ o 

മുഹ മ്മദ് ഹാജി, മണി ക്കു ളത്ത് പറമ്പ് 
തേഞ്ഞിപ്പലം എന്നയാളുടെ 18 - 5 - 2007 - ലെ 

അപേക്ഷ . 
2 . തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

18 - 7 - 2008, 1- 10 - 2012 തീയതികളിലെ ജി1 - 8086/ 2007 

നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 
230 / 3 - ൽ പ്പെട്ട 20. 5 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തി ന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയും 
ആ യതിന്മേൽ തിരൂ ര ങ്ങാടി തഹ ശീൽദാർ റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


അപേ ക്ഷ ക്കാ സ് പ ദ മായ ഭൂമി തേഞ്ഞിപ്പലം സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 2331 / 03 -ാം നമ്പർ ആധാര പ്രകാരം 
കാളാടൻ കരുണാകരൻ എന്നയാളിൽ നിന്നും അപേക്ഷകന് 

നമ്പർ ജെ . 5598 / 2008 . 

2013 ഏപ്രിൽ 20. 
ജന്മംതീര് സിദ്ധിച്ചതാണെന്നും, ടി ഭൂമിക്ക്മുൻകൈവശക്കാരാനായ 

വിഷയം: - എം . എൽ. ആർ. ആക്ട് - തിരൂരങ്ങാടി താലൂക്ക്, 
കാളാടൻ കരുണാകരന്റെ പേരിൽ പലവകയിനത്തിലും 7 -ാം 
നമ്പർ കണക്കിലും അടവുകാണുന്നുണ്ടെന്നും പഞ്ചായത്തിൽ 

തേഞ്ഞിപ്പലം വില്ലേജ് റീ . സ .519 / 2 - ൽ പ്പെട്ട 
നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും അപേക്ഷ പരിഗണിക്കാവുന്നതാ 

( ബ്ലോക്ക്- 3) 11 സെന്റ് നി . കെ . ഭൂമി- പട്ടയ ഭൂമി 
ണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 

യായി രജിസ്റ്റർ ചെയ്യുന്നത് അനുമതി നൽകി 
തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, സൂചന: - 1. ശ്രീമതി കാളാടൻവള്ളി എന്ന കുഞ്ഞിലക്ഷി 
മറ്റുരേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 

- എന്നവരുടെ 7 - 8 - 2007 - ലെ അപേക്ഷ . 
നോട്ടീസ് നൽകുകയും 19 -11 - 2012 - ന് വിചാരണയ്ക്കായി കക്ഷി 
നേരിൽ ഹാജരാകുകയും തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ 

2 . തിരൂ ർ അ ഡീ ഷ ണൽ തഹ ശീൽ ദാ രുടെ 

11 -8- 2008. തീയതിയിലെ ജി1- 9621/2007 നമ്പർ 
- ഓഫീസിലെ 2331/ 03, 4221/ 99 എന്നീ ആധാരങ്ങളുടെ 
അസ്സൽ ഹാജരാക്കുകയും 92 - 93 വരെ പലവകയിനത്തിൽ 

റിപ്പോർട്ട്. 
- 1 ക ് ത ി 

തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 
അടവാക്കിയിട്ടുണ്ടെന്നും അതിനുശേഷം നി . കെ . ഭൂമിയായതി 

365 / 4 , 6, 7 - ൽ പ്പെട്ട 11 സെന്റ് നി . കെ . ഭൂമി, എം . എൽ. 
നാൽ നികുതി അടവാക്കിയിട്ടില്ലെന്നും ടി ഭൂമി പാറയായി കിട 

ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 

അനുമതിക്കായി സൂചന 1 പ്രകാരം അപേക്ഷ ലഭിക്കുക 
ക്കുന്നതാണെന്നും നികുതി അടവാക്കുവാൻ ഉത്തരവുണ്ടാകണ 

യുണ്ടായി. ടി അപേക്ഷയിന്മേൽ തിരൂരങ്ങാടി തഹശീൽദാർ 
മെന്നും ബോധിപ്പിക്കുകയുണ്ടായി. തഹശീൽദാരുടെ റിപ്പോർട്ടും 

സൂചന 2 പ്രകാരം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
കക്ഷി ഹാജരാക്കിയ രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷക്കാ 
സ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം കൈവശംവെച്ചുവ 

അപേ ക്ഷാ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 

ഓഫീസിലെ 2796 / 87 നമ്പർ ആധാര പ്രകാരം 2 /2 സെന്റും 
രുന്നതായി ബോദ്ധ്യപ്പെട്ടു . കൂടാതെ 29 - 11 - 2012 - ന് സ്ഥലം 

2331/ 83 നമ്പർ ആധാര പ്രകാരം 81/2 സെന്റുംകൂടി ആകെ 11 
നേരിൽ പരിശോധിച്ചു . 

സെന്റ് ഭൂമി ലോഹിതാക്ഷൻ നായർ എന്നയാളിൽ നിന്നും 
സ്ഥല പരി ശോ ധ ന യിൽ അപേക്ഷ ക്കാ സ് പ ദ മാ യ അപേക്ഷകയ്ക്ക്ജന്മം തീര് ലഭിച്ച് കൈവശം വെച്ചുവരുന്നതാണെന്നും, 
തേഞ്ഞിപ്പലം ( ബ്ലോക്ക്-3)- ൽ റീ. സ . 66 /1 ( പഴയ റീ . സ . 230/3)- ൽ 

കൈവശാധാരത്തിലും, അടിയാധാരത്തിലും അപേക്ഷാഭൂമിയുടെ 
പ്പെട്ട 20.5 സെന്റ് ഭൂമി പാറയായികിടക്കുന്നതും ഇതിന്റെ വട 

സർവെ നമ്പർ റീ . സ . 365 / 4, 6,7 എന്നിങ്ങനെയാണ് കാണുന്ന 

തെങ്കിലും യഥാർത്ഥത്തിൽ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ബ്ലോക്ക്-3, 
ക്ക് റോഡ് തെക്ക് കിഴക്ക് ഭാഗ ങ്ങ ളിൽ കാളാ ടൻ 

റീ . സ . 519 / 2 ( പ ഴ യ റീ . സ . 3 6 6pt) ലാണെന്ന് 
കരുണാകരൻ വക സ്ഥലവും പടിഞ്ഞാറുഭാഗം വഴിയുമാണെന്നും 

ബോദ്ധ്യപ്പെട്ടിട്ടുണ്ടെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
സ്ഥലപരിശോധനയുടേയും തിരൂരങ്ങാടി താഹശീൽദാരുടെ 

-- ഭൂമി സംബന്ധിച്ച അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, മറ്റു രേ ഖ കൾ എന്നിവ സഹിതം ഹാജ രാ ക്കു വാൻ 
തേഞ്ഞിപ്പലം വില്ലേജ് ( ബ്ലോക്ക്- 3 ) , റീ . സ . 66 / 1 അപേക്ഷകയ്ക്ക് നോട്ടീസ് നൽകുകയും ടിയാൾ ഹാജരാക്കു 
( പഴയ റീ . സ . 230/ 3 ) - ൽപ്പെട്ട 20.5 സെന്റ് സി. കെ . ഭൂമി കയും ചെയ്തു . 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകു 

തഹ ശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാ ക്കിയ 
ന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി 
5 - 2 - 2013 - ലെ 6 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് 1051 അപേക്ഷകൻ രേഖാമൂലം കൈവശം വെച്ചു വ രു ന്ന തായി 
വാല്യം - 2 ) താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ് ഗ്രാമ ബോദ്ധ്യപ്പെട്ടു . കൂടാതെ 29 -11-2012 - ന് സ്ഥലം പരിശോധിച്ചതിൽ 
പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ വഹസ്ഥലം എന്നിവിടങ്ങ അപേക്ഷക്കാസ്പദമായ തേഞ്ഞിപ്പലം റീ . സ . 519 / 2 - ൽപ്പെട്ട 11 
ളിലും പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ ഇതേവരെ 

സെന്റ് ഭൂമിയിൽ 20 വർഷ ത്തോ ളമായി അപേക്ഷ ക യും 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല. 

കുടുംബവും വീടു വച്ചു താ മ സിച്ചു വ രിക യാ ണെന്നും 

വ്യക്ത മാ വു ക യുണ്ടായി. ടി ഭൂമിയുടെ കിഴക്ക് റോഡും 
മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, പടിഞ്ഞാറ് പാല മുറ്റത്ത് ചന്ദ്രൻ വക സ്ഥലവും തെക്ക് 
തേഞ്ഞിപ്പലം വില്ലേജ് ( ബ്ലോക്ക്- 3 ) റീ . സ . 66 / 1 പാലമുറ്റത്ത് ഉണ്ണി മുതൽ പേരുടെ സ്ഥലവും വടക്ക് പുഴക്കൽ 
( പഴയ റി . സ . 230 / 3 )- ൽപ്പെട്ട 20 . 5 സെന്റ് സി. കെ . ഭൂമി, സത്യൻ വക സ്ഥലവുമാണ്. ആധാരത്തിൽ കാണിച്ചിട്ടുള്ള 
അപേക്ഷകനായ ശ്രീ . ചെമ്പകശ്ശേരി അബ്ദുൽറഹിമാൻ ഹാജി, 

സർവെ നമ്പർ 365 / 4, 6, 7 തെറ്റാണെന്നും ശരിയായ രീ . സി. 
മണിക്കുളത്ത് പറമ്പ്, തേഞ്ഞിപ്പലം, എന്നയാളുടെ പേരിൽ 

നമ്പർ 519 / 2 ( പഴയത് 366pt) ആണെന്നും സ്ഥലപരിശോധ 

നയിൽ ബോദ്ധ്യപ്പെട്ടു . 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- സ്ഥല പരിശോ ധ ന യുടേയും, തിരൂരങ്ങാടി താഹശീൽ 

ദാരുടെ റിപ്പോർട്ടി ന്റെ യും അടി സ്ഥാ ന ത്തിൽ 
തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 

തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 519 / 2 
റ വ ന റിക്കാർ ഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ ( ബ്ലോക്ക്- 3)- ൽപ്പെട്ട 11 സെന്റ് നി . കെ . ഭൂമി എം . എൽ. ആർ. 
വരുത്തുന്നതിനും അപേക്ഷനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 5 - 2 - 2013 - ലെ 
താണ്. 

6 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം- 2) താലൂക്ക് ഓഫീസ്, 


വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ 
വഹ സ്ഥലം എന്നിവിടങ്ങളിലും പരസ്യ പ്പെടുത്തിയിരു 
ന്നുവെങ്കിലും ആരുംതന്നെ ഇതേവരെ ആക്ഷേ പ മോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 519 / 2 ( ബ്ലോക്ക്-3 )- ൽപ്പെട്ട 11 
സെന്റ് നി . കെ . ഭൂമി അപേക്ഷകയായ ശ്രീമതി കാളാടൻ വള്ളി 
എന്ന കുഞ്ഞിലക്ഷ്മി, മുണ്ടിയൻമാട്, ചെനക്കലങ്ങാടി പി. ഒ. 
എന്നവരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി നികുതിവിധേയ 
ഭൂ മിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


ഭൂമിയ്ക്ക് പലവകയിനത്തിൽ നികുതി സ്വീകരിക്കരുത് എന്ന 
കാര ണ ത്താൽ നികുതി സ്വീകരിച്ചിട്ടില്ല യെന്നും, സ്ഥല 
പ രി ശോ ധ ന യിൽ ഭൂമിയിൽ കെട്ടിട നികുതി ഒടുക്കി 
വരുന്നതായ XIII / 61 , XV/ 133 എന്നീ നമ്പരുകളുള്ള ഓടിട്ട 
പു ര യു ണ്ടന്ന് ബോദ്ധ്യ പ്പെട്ടുവെന്നും അ പേ ക്ഷ യിൽ 
പരാമർശിച്ച 161/ 2 എന്നത് സ്വകാര്യ നി . കെ . യാണെന്നും, 
പ്രസ്തുത ഭൂമി അളന്ന് പരിശോധിച്ചതിൽ ഇപ്പോൾ 30 സെന്റ് 
ഭൂമി മാത്രമുള്ളതെന്നും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ സൂചിപ്പി 
ച്ചിട്ടുണ്ട്. 

അപേക്ഷയ്ക്കടിസ്ഥാന മായ ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ട യ ഭൂ മി യായി മാറ്റുന്ന തിന് അയൽ 
ഭൂവുടമകൾ സമ്മതപത്രം നൽകിട്ടുണ്ടെന്നും, ടി ഭൂമി പഞ്ചായ 
ത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും അപേക്ഷക്കാസ്പദമായ 
161/2 സർവെ നമ്പരിൽ 81 സെന്റ് സ്ഥലം ഒട്ടളവ് ഉള്ളതായും 
ആയതിൽ ആധാരപ്രകാരം 41 സെന്റ് ഭൂമിയുണ്ടെങ്കിലും 30 
സെന്റ് ഭൂമി മാത്രമെ അപേക്ഷകയുടെ കൈവശത്തിലുള്ളു 
വെന്നും അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും താഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
നമ്പർ ജെ . - 6261 / 2012 . 

2013 ഏപ്രിൽ 17 . 

-- സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
വിഷയം: - എം . എൽ. ആർ. ആക്ട് - തിരൂർ താലൂക്ക്, രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 

മാറാക്കര വില്ലേജ്, റീ . സ . 161/ 2 - ൽപ്പെട്ട 30 - നോട്ടീസ് നൽകുകയും 9 - 11 - 2012 - ന് ടിയാൻ ഹാജരായി 
സെന്റ് നി. കെ . ഭൂമി-- പട്ടയ ഭൂമിയായി രജിസ്റ്റർ രേഖകളുടെ അസ്സൽ ഹാജരാക്കുകയും ചെയ്തു . കൂടാതെ 
ചെയ്യു ന്ന ത് - അ നു മതി നൽകി ഉത്ത ര വാ 15 - 11 - 2012 - ന് സ്ഥലപരിശോധന നടത്തി. 

കുന്നത് സംബന്ധിച്ച് 
സൂചന: - 1. ശ്രീമതി പാലകത്ത് കതിയാമു എന്നവരുടെ 

- അപേക്ഷകൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചതിലും, 
അപേക്ഷ . 

തഹശീൽദാരുടെ റിപ്പോർട്ട് പ്രകാരവും, സ്ഥലപരിശോധന 

യിലും അപേക്ഷകൻ മാറാക്കര വില്ലേജ്, റീ . സ . 161/ 2 - ൽപ്പെട്ട 
2. തിരൂ ർ അ ഡീ ഷ ണൽ തഹ ശീൽ ദാരുടെ 

30 സെന്റ് സി. കെ . ഭൂമി കൈവശം വച്ചുവരുന്നതായി ബോദ്ധ്യ 
2 -7 -2012, 16 - 10 - 2012 തീയതികളിലെ ബി6 -12946/ 

പ്പെട്ടിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, 
11 നമ്പർ റിപ്പോർട്ട്. 

മാറാക്കര വില്ലേജ്, റീ. സ . 161/ 2 - ൽപ്പെട്ട 30 സെന്റ് സി. കെ . 
തിരൂർ താലൂക്ക്, മാറാക്കര വില്ലേജ്, റീ. സ . 161/2 - ൽ, 162/ ഭൂമി, പട്ടയഭൂമിയാക്കി മാറ്റുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
7 - ൽപ്പെട്ട നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 5 - 2 - 2013 - ലെ 6 -ാം നമ്പർ കേരള 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന ഗസറ്റിലും ( വാല്യം - 2, പേജ് 1051) താലൂക്ക് ഓഫീസ്, വില്ലേജ് 
( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയും ആയതിന്മേൽ തിരൂർ - ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് 
തഹശീൽദാർ അന്വേ ഷ ണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ബോർഡുകളിലും വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും 
ചെയ്തിട്ടുണ്ട്. 

ആരും തന്നെ ആക്ഷേ പമോ അ വ കാ ശമോ തേർച്ചയോ 
കോട്ടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1300 / 81 ഉന്നയിച്ചിട്ടില്ല . 
നമ്പർ ആ ധാ ര പ്രകാരം മാറാക്കര വില്ലേജിൽ പാലകത്ത് 

മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, മാറാക്കര 
കുഞ്ഞാലൻ കുട്ടി മുസ്ല്യാർ മകൻ മുഹമ്മദ് കുട്ടി മുസ്ല്യാർ 

വില്ലേജ്, റീ. സ . 161/ 2pt - ൽപ്പെട്ട 30 സെന്റ് സി . കെ . ഭൂമി 
എന്നയാൾക്ക് മാറാക്കര റീ . സ . 162/ 7- ൽ 18 സെന്റ്, 161/2 - ൽ 

അപേ ക്ഷ ക യായ ശ്രീ മതി പാല കത്ത് കതി യാമു w / o 
41 സെന്റ് എന്നിങ്ങനെ ഭൂമി തീരു സിദ്ധിച്ചിട്ടുണ്ടെന്നും 

മുഹമ്മദ് കുട്ടിമുസ്ല്യാർ മുതൽ പേരുടെ പേരിൽ എം . എൽ. 
മുഹമ്മദ് കുട്ടി മുസ്ല്യാർ മരണപ്പെട്ടുവെന്നും ടിയാന്റെ ഭാര്യ 
കതിയാമുവാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെന്നും ടിയാന്റെ 

ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
അവകാശികളായി അപേക്ഷകയായ പാലകത്ത് കദിയാമു , 

നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 
മക്കളായ കുഞ്ഞാലൻ കുട്ടി, മുഹമ്മദ് ഷെരീഫ്, അബ്ദുൾ 

തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
മജീദ്, ഉമ്മു ജമീല എന്നിവരാണുള്ളതെന്നും തഹശീൽദാർ 

റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്ക 
- അപേക്ഷയ്ക്കടിസ്ഥാനമായ ഭൂമി മാറാക്കര വില്ലേജിൽ മുള്ള നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പ ടികൾ 
മാറാക്കര അംശം എ . സി . നിരപ്പ് ചേലക്കുത്ത് റോഡിൽ 

സ്വീകരിക്കേണ്ടതുമാണ്. 
മെയിൻ റോഡിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാ 
ണെന്നും അപേക്ഷ ക്കാ സ്പദ മായ 16 2 / 7 എന്നത് പതിവ് റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
വസ്തവും161/ 2 എന്നത് നി . കെ . ( പാറസ്ഥലം) യുമാണെന്നും, തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 
ടി ഭൂമിയിൽ 162 / 7 - ന് നാളിതുവരെയും നികുതി അടവാക്കിയി 
ട്ടു ണ്ട ന്നും , എന്നാൽ 161/ 2 എന്ന നി . കെ . ഭൂമിക്ക് ( 41 
സെന്റ്) പലവക ഇനത്തിൽ 1999 - 2000 വർഷം വരെ മാത്രമേ 
നികുതി ഒടുക്കിയിട്ടുള്ളുവെന്നും അതിന് ശേഷം നി . കെ . 


നോട്ടീസ് 


നമ്പർ 


ജെ - 1736 / 2013 ( 2). 


2013 ഏപ്രിൽ 19 . 


- തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ് 
റീ . സ . 129 / 7 ബി - ൽ പെട്ട 11 /2 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അ നു മ തി ക്കായി ശ്രീ . പിലാ ത്താട ന 
ആലിക്കുട്ടി s/ o കുഞ്ഞീതു , പിലാത്തോട്ടത്തിൽ ഹൗസ്, 
മമ്പുറം പി. ഒ. എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് മതി യായ തെളി വു കൾ സഹിതം ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


തിരുത്തൽ പരസ്യം 


നമ്പർ ജെ - 4578 / 2007 . 


2013 ഏപ്രിൽ 23 . 


5 - 2 - 2013 - ലെ കേരള ഗസറ്റ് നമ്പർ 6 ( വാല്യം 2 , 
പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 1051- ൽ ക്രമ നമ്പർ 5 ആയി മേൽ നമ്പരായി 
പ്രസിദ്ധീകരിച്ചിരുന്ന പരസ്യത്തിൽ റീ. സ . നമ്പർ 66/ 11 എന്ന് 
തെറ്റായി പ്രസിദ്ധ പ്പെ ടു ത്തി യത് 66 /1 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


